Regn . No . KERBIL /2012 / 45073 

dated 5 - 9 - 2012 with RNI 


Government of Kerala 
കേരള സർക്കാർ 

2012 


Reg. No, രജി. നമ്പർ 
KL/TV ( N )/634/ 2012 -14 


17 


GOVERN 


കേ 


രള സർക്കി 
WMENT OF 


ക്കാർ 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


6th November 2012 
| 2012 നവംബർ 6 


Vol . I 


No. 1 മാ 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


വാല്യം 1 


നമ്പർ 


15th Karthika 1934 
| 1934 കാർത്തികം 15 


PART III 


Stores Purchase 


Irrigation Department 

TENDER NOTICE 
No. D5-296/2012 . 

| 16th October 2012. 
Competitive tenders in sealed covers are invited from 
the reputed manufactures /dealers for the supply of the 
following equipments to the office of the undersigned . 


- രജിസ്റ്റേർഡ്/ സ്പീഡ് പോസ്റ്റ് മുഖാന്തിരം മാത്രമേ സ്വീകരി 
ക്കുകയുള്ളു. പൂരിപ്പിച്ച ദർഘാസ് ഫോറങ്ങൾ എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ, ഹൈഡ്രോളജി ഡിവിഷൻ, ചെമ്പുകാവ്, തൃശ്ശൂർ- 20 
എന്ന മേൽവിലാസത്തിൽ 27 - 11- 2012 വൈകുന്നേരം 3 മണിവരെ 
സ്വീകരിക്കുന്നതും അന്നേ ദിവസം 3. 30 - ന് സന്നിഹിതരായ 
കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതുമാണ്. നിശ്ചിത 
സമയത്തിനു ശേഷം ലഭിക്കുന്ന ദർഘാസുകൾ യാതൊരു 
കാരണവശാലും സ്വീകരിക്കുന്നതല്ല . എല്ലാ ഇനങ്ങൾക്കും ക്വാട്ട് 
ചെയ്യാത്ത ദർഘാസുകൾ നിരുപാധികം നിരസിക്കുന്നതാണ്. 
മേൽപറഞ്ഞ ടെണ്ടർ ദിവസം ഏതെങ്കിലും കാരണവശാൽ 
അവധിയായിരുന്നാൽ അതിനടുത്ത പ്രവൃത്തിദിവസം ദർഘാസുകൾ 
പരിഗണിക്കുന്നതാണ്. 


Office of the Executive Engineer, 

( Sd.) 
Hydrology Division , 

Executive Engineer. 
Irrigation Complex , 

( For and on behalf of the 
Thrissur-20. 

Governor of Kerala ). 


1 . HP- II-Installation of Real Time Data Acquisition 

System in Bharathapuzha Basin under for 

Hydrology Section , Wadakkanchery. 
2. HP - II - Procurement of Meteorological instruments 

for the proposed AWS at Vilangankunnu . 

Cost of tender form — 1,400 + VAT . 
The tender forms and the detailed specification can 
be obtained from the office of the undersigned during 
working hours on 7 - 11- 2012 to 9 - 11 - 2012 on payment of 
cost of tender from (non - refundable ) in cash or by 
Demand Draft. The envelope containg tender should bear 
the subscription ‘ Tender for the Real Time Data 
Acquisition System /Procurement of Metecrological 
Instrument for the proposed AWS at Vilangankunnu and 
should be addressed to the Executive Engineer, 
Hydrology Division , Irrigation Complex , Chembukkavu , 
Thrissur- 20 . The tender document should be despatched 
by Registered or Speed Post only. Hand delivery /Courier 
services are not acceptable. Last date and time of receipt 
of tender is 27 - 11 -2012 , 3 p .m . The tenders will be opened 
at 3 . 30 p .m . on the same day . Due to any reason if the 
tender date is declared as holiday , tenders will be 
received and open on the next working day . The bid is 
valid only if all items in the schedule are quoted . 

- തൃശ്ശൂർ ഹൈഡാളജി ഡിവിഷൻ എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ താഴെ പറയുന്ന ഉപകരണങ്ങൾ വിതരണം ചെയ്യു 
ന്നതിനായി അംഗീകൃത നിർമ്മാതാക്കളിൽനിന്നോ ഡീലർ 
മാരിൽനിന്നോ മത്സരസ്വഭാവമുള്ള മുദ്രവച്ച ദർഘാസുകൾ 
ക്ഷണിച്ചുകെള്ളുന്നു . 


- 1. എച്ച് പി.- II - ഹൈഡ്രോളജി സെക്ഷൻ വടക്കാഞ്ചേരിയുടെ 

കീഴിൽ ഭാരതപ്പുഴയുടെ ബേസിനിൽ റിയൽ ടൈം 
ഡാറ്റാ അമ്യൂസിഷൻ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുന്ന 
പ്രവൃത്തി 
2. എച്ച്. പി.-II- ഹൈഡാളജി സെക്ഷൻ തൃശ്ശൂരിന്റെ 
കീഴിൽ വിലങ്ങൻകുന്നിൽ ആട്ടേ മാറ്റിക് വെതർ 
സ്റ്റേഷനിലേക്കുള്ള ഉപക ര ണ ങ്ങൾ വാങ്ങിക്കുന്ന 
പ്രവൃത്തി 


- ദർഘാസ് ഫോറത്തിന്റെ വില 


1,400 + വാറ്റ്. 


ദർഘാസ് ഫോറങ്ങളും വിശദവിവരങ്ങളും 7- 11-2012 മുതൽ 
9- 11 -2012 വരെയുള്ള തീയതികളിൽ പ്രവൃത്തി സമയങ്ങളിൽ ഈ 
ആഫീസിൽനിന്നും ദർഘാസ് പ്രമാണങ്ങളുടെ വില ( തിരിച്ച് 
ലഭിക്കാത്തവ) രൊക്കം പണമായോ ഡിമാന്റ് ഡ്രാഫ്റ്റായോ 
അടച്ചാൽ ലഭിക്കുന്നതാണ്. ഉള്ളടക്കം ചെയ്ത കവറിന്റെ 
മുകൾഭാഗത്ത് “ ഹൈഡ്രോളജി സെക്ഷൻ വടക്കാഞ്ചേരിയുടെ 
കീഴിൽ ഭാര ത പ്പു ഴ ബേസിനിൽ റിയൽ ടൈം ഡാറ്റാ 
അക്യു സി ഷൻ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുന്ന പ്രവൃത്തി 
“ ഹൈഡ്രോളജി സെക്ഷൻ,തൃശ്ശൂരിന്റെ കീഴിൽ വിലങ്ങൻകുന്നിലെ 
ആട്ടോമാറ്റിക് വെതർ സ്റ്റേഷനിലേക്കുള്ള ഉപകരണങ്ങൾ 
വാങ്ങിക്കുന്ന പ്രവൃത്തി” എന്ന് എഴുതിയിരിക്കണം. ദർഘാസുകൾ 


